COM 


Government of Kerala 
കേരള സർക്കാർ 

2011 


Reg . No . mal. Mmuo 
KL / TV ( N )/12 /2009 - 2011 


सत्यमेव जयते 


GOVERNN 


കേരള 


nuo 900 


VMENT OF KO 


KERALA 


KERALA GAZETTE 


PUBLISHED BY AUTHORITY 


1st February 2011 
2011 600MHJOI 1 


Vol. LVI 


THIRUVANANTHAPURAM , TUESDAY 


No. 


20e1jo 56 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


12th Magha 1932 
1932 morelo 12 


PART III 
Co-operative Department 


REGISTRATION CERTIFICATE 


3. Address — Mulanthuruthy P. O ., Vettical, Electrogiri, 

Ernakulam District. 


No. 0 - 10789 /2009 . 


27th December 2010 . 


4. Liability - Limited . 


I do hereby certify that in exercise of the powers 
conferred on me under Section 7 of the Kerala 
Co -operative Societies Act, 1969 ( Act 21 of 1969) that the 
following Society, the particulars which are furnished in 
the categorical statement is registered by me today as a 
Co -operative Society under the said Act on the basis 
of Limited Liability and that the bye -laws of the aforesaid 
society also hereby registered under the said Section . 


5 . Area of operation — FCI OEN Connectors Company , 

Employees of GTC Automotive & Marketing 

Office under the FCI/OEN Connectors Company. 
6. Main object - To promote Social and Economic 

interest of its members . 
7. Authorised Share Capital — \ 25 ,10 ,000 . 
8 . Maximum borrowing limit of the society — 100 times 

of the paid up Share Capital + Reserve Fund . 
9. Category as per KCS Act - Rule 15 ( 1) ( A ) (3) (b ) 

Employees Credit Societies. 


Categorical Statement 


1. Name and Number of the Society - FCI OEN 

Connectors Employees Co -operative Credit 
Society Ltd. No. E 1182 . 


Office of the Joint Registrar of 
Co -operative Societies (General ), 
Ernakulam . 


( Sd .) 
Joint Registrar of 
Co -operative Societies 

(General). 


2. Date of Registration — 27 - 12 -2010 . 


KERALA GAZETTE 


[Part III 


കണ്ണൂർ ജില്ലാ സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ (ജനറൽ) - ടെ ചുമതല വഹിക്കുന്ന 

-- ഡെപ്യൂട്ടി രജിസ്ട്രാർ ( ഭരണം) പുറപ്പെടുവിക്കുന്ന നടപടിക്രമം 


നമ്പർ 9646 /2010 / എ . ഇ .എൽ. 


2011 ജനുവരി 6. 


ണ 


ne 


വിഷയം: - - അഴീക്കൽ ലേബർ കോൺട്രാക്ട് സഹകരണ സംഘം ക്ലിപ്തം നമ്പർ സി. 1519 - കേരള സഹകരണ നിയമം വകുപ്പ് 

71 (1) പ്രകാരം സമാപ്തീകരിച്ചുകൊണ്ടും വകുപ്പ് 72 പ്രകാരം ലിക്വിഡേറ്ററെ നിയമിച്ചുകൊണ്ടും ഉത്തരവാകുന്നു . 
സൂചന: _ അസിസ്റ്റന്റ് രജിസ്ട്രാർ (ജനറൽ), കണ്ണൂരിന്റെ 3107/ 10 / എ ആയുള്ള 15 -12 -2010 - ലെ കത്തും 66 -ാം വകുപ്പ് പ്രകാരമുള്ള 

പരിശോധനാറിപ്പോർട്ടും. 
നമ്പർ സി . 1519 , ആയി രജിസ്റ്റർ ചെയ്ത അഴീക്കൽ ലേബർ കോൺട്രാക്ട് സഹകരണ സംഘത്തിന്റെ പ്രവർത്തനം കേരള 
സഹകരണ നിയമം വകുപ്പ് 66 പ്രകാരം പരിശോധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് കണ്ണൂർ അസിസ്റ്റന്റ് രജിസ്ട്രാർ (ജനറൽ), 
ആഫീസിലെ കണ്ണൂർ- 2 യൂണിറ്റ് ഇൻസ്പെക്ടറെ നിയമിച്ചുത്തരവായിരുന്നു . 

സൂചനവഴി അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ), കണ്ണൂർ പ്രസ്തുത അന്വേഷണ റിപ്പോർട്ട് ഈ ആഫീസിൽ സമർപ്പിച്ചിട്ടുണ്ട്. 

ടി റിപ്പോർട്ട് പരിശോധിച്ചതിൽനിന്നും സംഘം 26 -6 - 2000 - ൽ രജിസ്റ്റർ ചെയ്തതല്ലാതെ സംഘം ബൈലോവിൽ അനുശാസിക്കുന്ന 
ഉദ്ദേശ ലക്ഷ്യങ്ങൾക്കനുസൃതമായ ഒരു പ്രവർത്തനവും നടത്തുന്നില്ലെന്നും സംഘത്തിന് വർഷങ്ങളായി ഭരണസമിതിയില്ലെന്നും 
തീർത്തും പ്രവർത്തനരഹിതമാണെന്നും സംഘത്തിന്റെ പ്രവർത്തനം പുനരുജ്ജീവിപ്പിക്കാൻ യാതൊരു സാദ്ധ്യതയുമില്ലെന്നും 
ഉത്തമബോധ്യം വന്ന സാഹചര്യത്തിൽ താഴെപ്പറയുന്ന ഉത്തരവ് പുറപ്പെടുവിച്ചുകൊള്ളുന്നു . 

ഉത്തരവ് 
നമ്പർ സി. 1519 ആയി രജിസ്റ്റർ ചെയ്ത അഴീക്കൽ ലേബർ കോൺട്രാക്ട് സഹകരണ സംഘത്തിന്റെ പ്രവർത്തനം കേരള 
സഹകരണ നിയമം വകുപ്പ് 71 (1) പ്രകാരം സമാപീകരിച്ചുകൊണ്ടും വകുപ്പ് 72 പ്രകാരം അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ), കണ്ണൂർ 
കാര്യാലയത്തിലെ ചിറക്കൽ യൂണിറ്റ് ഇൻസ്പെക്ടറെ ലിക്വിഡേറ്ററായി നിയമിച്ചുകൊണ്ടും ഇതിനാൽ ഉത്തരവാകുന്നു . 

- ലിക്വിഡേറ്റർ സംഘത്തിന്റെ ചാർജ്ജ് ഉടൻ ഏറ്റെടുക്കേണ്ടതും ടി വിവരം യഥാസമയം ഈ ആഫീസിൽ റിപ്പോർട്ട് 
ചെയ്യേണ്ടതുമാണ്. 


(2 ) 
നമ്പർ 2123 / 2009/ എ . ഇ .എൽ. കെ . ഡിസ്. 

2011 ജനുവരി 6. 
വിഷയം: -- ലിക്വിഡേഷൻ- പിലാത്തറ സഹകരണ ഹോട്ടൽ- കം - ലോഡ്ജിംഗ് സംഘം, ക്ലിപ്തം നമ്പർ സി. 1214 - സമാപീകരണം 

പൂർത്തിയായതിനാൽ കേരള സഹകരണ നിയമം വകുപ്പ് 74 പ്രകാരം സംഘം രജിസ്ട്രേഷൻ റദ്ദ് ചെയ്ത് 

ഉത്തരവാകുന്നു. 
സൂചന: - (1) ഈ ആഫീസിലെ 1-4- 2009- ലെ 2123 /09/ എ . ഇ .എൽ. നമ്പർ ഉത്തരവ്. 
(2 ) സംഘം ലിക്വിഡേറ്ററുടെ 25 - 11 - 2010 - ലെ 821/09 / എം . നമ്പറായുള്ള നടപടിക്രമം. 

ഉത്തരവ് 


ക്ലിപ്തം നമ്പർ സി. 1214 ആയി രജിസ്റ്റർ ചെയ്ത പിലാത്തറ സഹകരണ ഹോട്ടൽ - കം - ലോഡ്ജിംഗ് സംഘം പ്രവർത്തനരഹി 
ത മാ യ തി നാൽ കേരള സഹ ക രണ നിയമം വകുപ്പ് 71 (1 ) ( ബി ) പ്രകാരം സമാ ഫീ ക രണത്തിന് സൂചന ( 1 ) വഴി 
ഉത്തരവിടുകയും കണ്ണൂർ അസിസ്റ്റന്റ് രജിസ്ട്രാർ (ജനറൽ) ആഫീസിലെ മാടായി യൂണിറ്റ് ഇൻസ്പെക്ടറെ ലിക്വിഡേറ്ററായി 
നിയമിക്കുകയും ചെയ്തിരുന്നു . തുടർന്ന് ലിക്വിഡേറ്റർ 31- 1- 2001- ന് ചാർജെടുക്കുകയും സമാപ്തീകരണ നടപടികൾ ആരംഭിക്കു 
കയും ചെയ്തു . 

-- മേൽ സൂചന ( 2) നടപടിക്രമം വഴി സംഘത്തിന്റെ സമാപീകരണ നടപടികൾ കേരള സഹകരണ നിയമം വകുപ്പ് 73 പ്രകാരം 
പൂർത്തിയായതായും കേരള സഹകരണ നിയമം വകുപ്പ് 74 പ്രകാരം സംഘത്തിന്റെ രജിസ്ട്രേഷൻ റദ്ദു ചെയ്യണമെന്ന് 
ലിക്വിഡേറ്റർ അപേക്ഷിച്ചിട്ടുണ്ട്. 

- സംഘത്തിന്റെ ലിക്വിഡേഷൻ കാലയളവിലെ കണക്കുകൾ ഈ ആഫീസിലെ എ . ഇ .എൽ. ഓഡിറ്റർ പരിശോധിച്ചിട്ടുണ്ട്. 
സംഘത്തിൽ നിലവിൽ ആസ്തി ബാദ്ധ്യതകൾ ഒന്നുംതന്നെ നിലനിൽക്കുന്നില്ല . 

മേൽ വസ്തുതകളുടെ വെളിച്ചത്തിൽ കേരള സഹകരണ നിയമം വകുപ്പ് 74 പ്രകാരം എന്നിൽ നിക്ഷിപ്തമായ അധികാരം 
ഉപയോഗിച്ച് നമ്പർ സി . 1214 ആയി രജിസ്റ്റർ ചെയ്ത പിലാത്തറ സഹകരണ ഹോട്ടൽ- കം - ലോഡ്ജിംഗ് സംഘത്തിന്റെ 
രജിസ്ട്രേഷൻ റദ്ദ് ചെയ്തുകൊണ്ട് ഇതിനാൽ ഉത്തരവാകുന്നു . 

- സംഘത്തിന്റെ സകല രേഖകളും റിക്കാർഡുകളും കേരള സഹകരണ നിയമം ചട്ടം 70 അനുശാസിക്കുംവിധം 3 വർഷക്കാലം 
സുരക്ഷിതമായി സൂക്ഷിക്കേ ണ്ടതാണ്. ടി കാലാവധിക്കു ശേഷം ഈ ആഫീസിന്റെ അനുമതിക്ക് വിധേയമായി ആയവ 
നശിപ്പിക്കാവുന്നതുമാണ്. 

- ( ഒപ്പ്) 
കണ്ണൂർ. 

ജോയിന്റ് രജിസ്ട്രാർ ( ജനറൽ) ഇൻ- ചാർജ്. 


